सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

| 2011 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) / 12 / 2009 - 2011 


GOVERS 


പ 


കര 


കാർ 


eള് സർക് 
MENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 
വാല്യം 56 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th April 2011 
2011 ഏപ്രിൽ 26 
6th Vaisakha 1933 
| 1933 വൈശാഖം 6 


No. 1 


നമ്പർ 


ആലപ്പുഴ ജില്ലാ കോടതി മുമ്പാകെ 

OP ( G & W) No. 46/2006 


Petitioners : 


| 1 . 


2. 


Rani w / o Late Mathew , 
Kolarickal Veed, 
Pathirappally, 

Alappuzha. 
Romy aged 17 years 

- do . 
Roshan aged 10 years 

- do . 


3. 


dent- Nil . 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത് 
ആലപ്പുഴ വെസ്റ്റ്വില്ലേജിൽ പഴയ സർവ്വേ 572/ 34 റീസർവേ നമ്പർ 15 - ൽ 04 ആർ വിസ്തീർണ്ണമുള്ള വസ്തുവിൽ 2- o 
3 - o ഹർജിക്കാർക്ക് ഓഹരി അവകാശം ഉള്ളതും ടി അവകാശം വിൽക്കുന്നതിനുവേ 1 അവർ മൈനർ ആകയാൽ 
അവർക്കുള്ള ഓഹരി തുകയായ 2,26, 670 ആലപ്പുഴ കാനറാ ബാങ്ക് B . J. റോഡ് ശാഖയിൽ ഫിക്സഡ് 
ഡെപ്പോസിറ്റ് ചെയ്ത് വസ്തു വിൽക്കുന്നതിന് അനുവാദം തരുന്നതിനും മറ്റും ബോധിപ്പിച്ചിരിക്കുന്ന 1A No. 265/ 2011-ാം 
നമ്പർ ഹർജിയെ സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കം ഉള്ളപക്ഷം ടി ഹർജി വിചാരണ വച്ചിരിക്കുന്ന 2011-ാമാ - ജൂൺ 
മാസം 21-ാം തീയതി പകൽ 11 മണിക്ക് ഈ കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചുകൊള്ള താണെന്ന വിവരം 
സകലമാനപേരെയും തെര്യപ്പെടുത്തികൊള്ളുന്നു . 

പി . കെ . മാത്യു , 
ഹർജിഭാഗം അഡ്വക്കേറ്റ്. 


